Kerala State Archives Department 


TENDER NOTICE 


No. GU - 1948 / 2008 /SA . 


4th June 2008. 


Sealed tenders are invited in the prescribed form for 
Creation of Digital Archive of Paper Documents 
compatible with the Software being developed for Kerala 
State Archives Department. 


-- ആർക്കൈവ്സ് വകുപ്പിന്റെ ഡയറക്ടറേറ്റിൽ സൂക്ഷിച്ചിരി 
- ക്കുന്ന അമൂല്യങ്ങളായ പേപ്പർ രേഖകളുടെ ഡിജിറ്റൈസേഷൻ, 
വകുപ്പിൽ വികസിപ്പിച്ചെടുക്കുന്ന Archival Management 
Software - ന് അനുയോജ്യമായ ഫോർമാറ്റിൽ ഡിജിറ്റൈസേ 
ഷൻ പദ്ധതി ചെയ്ത് നൽകുന്നതിന് മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


- Digitisation work is to be carried out at Directorate of 
State Archives, Nalanda, Thiruvananthapuram as per the 
direction of Director of Archives. 


- ടെണ്ടറുകൾ ""Tender for Creation of Digital Archives 
of Paper document compatible with software being 
developed for Kerala State Archives Department എന്ന 
മേൽ കുറിപ്പോടെ ഡയറക്ടർ, ഡയറക്ടറേറ്റ് ഓഫ് സ്റ്റേറ്റ് 
ആർക്കൈവ്സ് , നളന്ദ, തിരുവനന്തപുരം- 3 എന്ന മേൽവിലാസ 
ത്തിൽ അയക്കേണ്ടതാണ്. 


The tenders should be superscribed as “ Tender for 
Creation of Digital Archive of Paper Documents 
compatible with Archival Management Software being 
developed for Kerala State Archives Department” and 
addressed to the Director, Directorate of State Archives , 
N a ] a n d a 
Kawdiyar P . O ., Thiruvananthapuram - 3. Last date of 
receipt of tenders is at 2 p . m . on 8- 7- 2008. Late tenders - 
will not be accepted . 


നിരതദ്രവ്യം - രൂപ 15, 000 ( പതിനയ്യായിരം രൂപ മാത്രം) 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 700 + 12.5 % മൂ . വ . നി. 


ഡ്യൂപ്ലിക്കേറ്റ് രൂപ 400 + 12.5 % മൂ . വ . നി. 


പണം സ്വീകരിക്കുന്ന രീതി - പണമായോ മണിഓർഡ 
റായോ മാത്രം. 


Earnest Money Deposit - Rs.15,000 
Price of tender forms 
Original - Rs. 700 + 12 . 5 % ( VAT ). 

Duplicate — Rs. 400 + 12.5 % ( VAT) 
Mode of Payment - Either by cash or money order. 


ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 8 - 7 - 2008 , 2 മണി. 


The tenders will be opened at 4 p .m . on 8 -7 - 2008 in 
the presence of such of the tenderers or the authorized 
representatives who may be present at that time. 


അവസാന തീയതിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ 
സ്വീകരിക്കുന്നതല്ല. 8- 7 - 2008 ഉച്ചയ്ക്കു ശേഷം 4 മണിക്ക് 
- പരസ്യമായി ടെണ്ടറുകൾ പൊട്ടിക്കുന്നതാണ്. 


ടെണ്ടർ ഫാറ ത്തിന്റെ വിൽപ്പന 8- 7 - 2008 ഉച്ചയ്ക്ക് 
പന്ത്രണ്ട്മണിക്ക് അവസാനിക്കുന്നതാണ്. ടെണ്ടറിൽ രേഖപ്പെ 
ടുത്തിയിരിക്കുന്ന തുക നികുതികൾ ഉൾപ്പെട്ടതായിരിക്കണം. 
ടെണ്ടർ ഫാറം കൈമാറാൻ പാടുള്ളതല്ല . 


Sale of tender forms will be closed at 12 Noon on 
8 -7 - 2008 . The rate quoted should be inclusive of all 
taxes, excise duties and door delivery charges. The tender 
forms are not transferable. 


- ടെണ്ടർ ഫാറവും മറ്റ് വിശദവിവരങ്ങളും ആർക്കൈവ്സ് 
- ഡയറക്ടറേറ്റിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 
10. 30 മുതൽ 4.30 മണി വരെ വാങ്ങാവുന്നതാണ്. ഇലക്ട്രോ 
ണിക് ടെണ്ടർ ഫോമു കൾ വകു പ്പിന്റെ വെബ്സൈറ്റായ 
keralastatearchives. org- ൽ നിന്നും ലഭ്യമാണ്. 


Tender forms and other details can be had from the 
office of the undersigned during office hours on all 
working days as mentioned above on written request. 
e - Tender forms are also available at the Department 
Website keralastatearchives.org . 


- ടെണ്ടറുകൾ കാരണങ്ങൾ ബോധിപ്പിക്കാതെ നിരസിക്കുന്ന 
തിനുള്ള അധികാരം ആർക്കൈവ്സ് ഡയറക്ടറിൽ നിക്ഷിപ്ത 
മാണ്. നിർദ്ദിഷ്ട ഫാറത്തിൽ അല്ലാതെയുള്ളതും ടെണ്ടറുകൾ 
50 രൂപ കേരള മുദ്രപ്പത്രത്തിനോടൊപ്പം ലഭിക്കാത്ത തും 
- നിരതദ്രവ്യം ഇല്ലാത്തതുമായ ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. 


The undersigned reserves the right to reject, any 
tender without assigning any reason . Late tenders will 
not be accepted . Further details in person can be had 
from this office on working days. Tenders not in the 
prescribed form and without agreement and Kerala Stamp 
Paper worth Rs. 50 and E .M . D . will not be accepted . 


State Archives Directorate, 
Nalanda, Thiruvananthapuram. 


( Sd.) 
Director: 


